Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009- 2011 


K 


Government of Kerala 
കേരള സർക്കാർ 

2009 


" 


OVERNM 


പ 


യ 


സ 


. 


. 


MENT OF 


NEPAL 


त्याव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


3rd March 2009 

2009 മാർച്ച് 3 
12th Phalguna 1930 
1930 ഫാൽഗുനം 12 


- 


O 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി - 2061 / 2008. 


2009 ജനുവരി 2. 


ആലപ്പുഴ ജില്ലയിലെ മൽസ്യ വകുപ്പ്, തേവർവട്ടം 
ഫിഷ റീസ് സെക്ഷ നിൽപ്പെട്ട ശങ്ക ര നാ രാ യ ണൻ 
ഊന്നിപ്പാട്ടിലെ 6 -ാം നമ്പർഊന്നിമൂന്നാം തരത്തിൽ 

പെടുത്തി പിറ്റിആർ 83/ 87 പട്ടയപകാരം ചേർത്തല 
താലൂക്കിൽ തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽതണ്ണീർമുക്കം 
മുറിയിൽ വാലയിൽ കൃഷ്ണൻകുട്ടി പേർക്ക്പതിച്ചു പട്ടയം 
നൽകി യിട്ടു ള്ള താ കു ന്നു . ടി ഊന്നി ടിയാന്റെ 

കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കെ മരണപ്പെട്ടതിനെ 
തുടർന്ന് നിയമപരമായി പിൻതുടർച്ചാവകാശികളായ 
ടിയാന്റെ ഭാര്യ 73 വയസ്സുള്ള മാധ വിയും മക്കളായ 
വാസന്തി, വത്സല എന്നിവർ കൂട്ടായി 31- 7 - 2007 (രണ്ടായി 
ര ത്തി യേ ഴാ മാണ്ട്ജൂലൈമാസം 31 -ാം തീയതി) 
പുത്തനമ്പലം സബ് രജിസ്ട്രാർ ആഫീസിൽ 1393 -ാം 
നമ്പരായി രജിസ്റ്റർ ചെയ്ത തീറാധാര പ്രകാരംതണ്ണീർമുക്കം 
വടക്ക് വില്ലേജിൽതണ്ണീർമുക്കംമുറിയിൽ വല്യാട്ടിക്കരിയിൽ 
വീട്ടിൽ ഗോപാലൻ മകൻ കുട്ടൻ പേർക്ക് തീറായി വിറ്റിട്ടു 
ള്ളതാകുന്നു . ടി കുട്ടൻ ടി ഊന്നിവല തന്റെ പേരിൽ കൂടി 
Gaz. No. 9/2009 /DTP . 


പോക്കുവരവ് ചെയ്ത് പുതിയ പട്ടയം തരണമെന്ന് കാണിച്ച് 
പ്രമാണങ്ങളുടെ ശരിപകർപ്പ് സഹിതം അപേക്ഷ സമർപ്പിച്ചിട്ടു 
ള്ളതാകുന്നു . അന്വേഷണത്തിൽ ടിയാൻ ഇപ്പോൾ മൽസ്യബന്ധന 
പ വർത്ത ന ത്തിൽ ഏർപ്പെടുന്ന പരമ്പ രാ ഗത മൽസ്യ 
തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടയാളുമാണെന്ന് അറിയുന്നു . മേൽ 
വിവരിച്ച സാഹചര്യത്തിൽ ശങ്കരനാരായണൻ ഊന്നിപ്പാട്ടിലെ 
6 -ാം നമ്പർഊന്നിയുടെപഴയപട്ടയം റദുചെയ്ത്പുതിയപട്ടയം 
ടിയാന് നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് 
ആർക്കെ ങ്കിലും ന്യായ മായ ആക്ഷേ പമോ നിർദ്ദേ ശമോ 
ഉണ്ടെങ്കിൽ അത് ഈ പരസ്യം പ്രസിദ്ധംചെയ്യുന്ന ഗസറ്റ് തീയതി 
മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരി 
ക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ 
ആക്ഷേപങ്ങളോ നിർദ്ദേശങ്ങളോ രേഖാമൂലംലഭിക്കുന്നില്ലാ 
യെങ്കിൽ ഇനി ഒരറിയിപ്പുകൂടാതെ ടി 6 -ാം നമ്പർഊന്നിയുടെ 
പഴയപട്ടയം റദ്ദ് ചെയ്ത് പുതിയപട്ടയം ടി ഗോപാലൻ കുട്ടൻ 
പേർക്ക് നൽകുന്നതാണെന്ന് ഇതിനാൽ സകലമാനപേരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


ആലപ്പുഴ. 


KERALA GAZETTE 


[PART III 


പരസ്യം 


നമ്പർ സി - 812/ 2008. 


| 2008 ഒക്ടോബർ 10. - 


കോട്ടയം ജില്ലയിൽ വൈക്കം ഫിഷറീസ് സെക്ഷനിൽപ്പെട്ട 
വേമ്പനാട്ട് കായലിൽ ആറ്റുമുഖത്ത് വടക്ക്ഊന്നിപ്പാട്ടിലെ 
35,16 എയിൽ 1/ 2 എന്നീഊന്നികൾ വൈക്കം സബ്രജിസ്ട്രാർ 
ആഫീസിലെ 5115/ 1950 -ാം നമ്പർ ഭാഗഉടമ്പടി പ്രകാരവും 
ആറ്റുമുഖത്ത് തെക്ക്ഊന്നിപ്പാട്ടിലെ 4 -ാം നമ്പർഊന്നി വൈക്കം 
എസ്. ആർ. ഒ . യിലെ 333 | 1960 -ാം നമ്പർ തീരാ ധാ ര 
പ്രകാരവും വൈക്കം താലൂക്ക് വടക്കേമുറി വില്ലേജ്, പടിഞ്ഞാറെ 
മുറിയിൽ കുറുപ്പന്തറ വീട്ടിൽ ശങ്കു മകൻ ശ്രീ . കാർത്തികേയന് 
സിദ്ധിച്ചിട്ടുള്ളതും, കൈവശംവച്ച് അനുഭവിച്ചുവന്നിരുന്നതുമാണ്. 
എന്നാൽ ശ്രീ . കാർത്തികേയൻ 16 - 2 - 2006 - ൽ മരിച്ചുപോകുന്ന 
തിനുമുമ്പായി 17 -10 - 2003 - ൽ ടിയാൻ വൈക്കംഎസ്. ആർ. ഒ. യിൽ 
89 / 111/03 -ാം നമ്പരായി രജിസ്ട്രർ ചെയ്ത വിൽപത്രത്തിൽ 
തനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ എ , ബി , സി, ഡി , ഇ , എഫ് 
എന്നിങ്ങനെ പട്ടിക തിരിച്ച്തന്റെമക്കൾക്ക് അവകാശപ്പെടുത്തി 
വീതിച്ചു നൽകിയിട്ടുള്ളതുമാണ്. അതിൻപ്രകാരം തന്റെ 
മകനായ ജയന്തകുമാർ, കുറുപ്പന്തറ, നേരെകടവ്, ഉദയനാപുരം 
എന്ന യാ ളിന് സി പട്ടി ക യായി ആറ്റു മു ഖത്ത് വടക്ക് 
ഊന്നിപ്പാട്ടിലെ 35 - ൽ 1/2 വലയുംഊന്നിയും ആറ്റുമുഖത്ത് 
തെക്ക്ഊന്നിപ്പാട്ടിലെ 4- ൽ 1/2 വല ഊന്നിയും എഴുതി 


അവകാശപ്പെടുത്തിയിട്ടുള്ളതാണ്. ടി ഊന്നികൾ ഇപ്പോൾ 
ശ്രീ. ജയന്തകുമാറിന് അവകാശപ്പെട്ടതും സ്വന്തമായി അനുഭവിച്ചു 
വ രു ന്നതും മറ്റാർക്കും അവ കാ ശ മി ല്ലാ ത്ത തു മാ കു ന്നു . 

ശ്രീ . ജയ ന്തകു മാർ തനിക്ക് അവകാശപ്പെട്ട പ്രസ്ത 
ഊന്നികൾതന്റെ സ്വന്തം പേരിൽ പോക്കുവരവ് നടത്തി പട്ടയം 
നൽകി കരം തീർത്തുകിട്ടുന്നതിനായി ബന്ധപ്പെട്ട രേഖകളുടെ 
പകർപ്പ് സഹിതം അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 
സാഹചര്യത്തിൽ ടി ഊന്നികളുടെ നിലവിലുള്ള പട്ടയം റദ്ദ 
ചെയ്ത് ശീ . ജയ ന്ത കുമാറിന്റെ പേരിൽ പുതിയ പട്ടയം 
നൽകു ന്ന തിന് തീരുമാനിച്ചിരിക്കുക യാ ണ് . ആയ തിന് 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധ 
പ്പെടുത്തിയ ഗസറ്റ് തീയതി മുതൽ രണ്ടു മാസത്തിനുള്ളിൽ 
രേഖാമൂലം ബോധിപ്പി ക്കേ ണ്ട താ ണ് . അല്ലാ ത്ത പക്ഷം 
ആറ്റുമുഖത്ത് വടക്ക്ഊന്നിപ്പാട്ടിലെ 35- ൽ 1/2 , ആറ്റുമുഖത്ത് 
തെക്ക്ഊന്നിപ്പാട്ടിലെ 4 - ൽ 1/ 2 എന്നീഊന്നികളുടെ പഴയ 
പട്ടയം റദു ചെയ്ത് ശ്രീ . ജയ ന്തകുമാർ, കുറുപ്പന്തറ വീട്, 
നേരെക്കടവ്, ഉദയനാപുരം പി. ഒ., വൈക്കംഎന്നയാളിന്റെ പേരിൽ 
പുതിയ പട്ടയം നൽകുന്നതായിരിക്കും. 


ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ഫിഷറീസ് അസിസ്റ്റന്റ് 

ഡയറക്ടർ. 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ ബി / 1604/ 2008. 


2009 ജനുവരി 22. 


മലമ്പുഴ ഫിഷറീസ് ഡയറക്ടറുടെ അധികാരപരിധിയിലുള്ളതും ഇതോടനുബന്ധിച്ച് കൊടുത്ത പട്ടികയിൽ പറയുന്ന സ്ഥല 
ങ്ങ ളിൽ നിൽക്കു ന്ന തു മായ ഫല വൃ ക്ഷ ങ്ങ ളുടെ 1- 4 - 2009 മുതൽ 31 - 3 - 2012 വരെയുള്ള 3 വർഷക്കാ ല യ ള വി ലേക്ക് 
മേലാ ദാ യം എ ടു ക്കു ന്ന തി നുള്ള അ വ കാശം ബന്ധ പ്പെട്ട ഓ ഫീ സു ക ളിൽവെച്ച് പര സ്യ മായി ലേലം ചെയ്തു 
കൊടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം നിശ്ചയിച്ച തീയതികളിൽ 
അതാത് സ്ഥലങ്ങളിൽ ഹാജരായി പട്ടികയിൽ പറയുന്ന പ്രകാരമുള്ള സംഖ്യ നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. ഏറ്റവും 
കൂടിയ തുകയ്ക്ക് ദർഘാസ്/ ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ബന്ധപ്പെട്ട മേൽ ആഫീസിൽ നിന്നുള്ള അംഗീകാരത്തിന് 
വിധേയമായി ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. ലേലം വിളിക്കുന്നആൾ ലേലത്തുകയുടെപകുതിതുക അപ്പോൾ 
തന്നെ അടച്ച് രശീതി വാങ്ങേണ്ടതും ബാക്കിതുക ലേലം അംഗീകരിച്ച്ഉത്തരവ് ലഭിച്ച് ഉടമ്പടി വയ്ക്കുമ്പോൾ അടച്ചുതീർക്കേണ്ടതു 
മാണ്. ലേലം വിളിച്ച ആൾ സ്വന്തം ചെലവിൽ ഫലവൃക്ഷങ്ങൾക്ക് കാലാകാലങ്ങളിൽ ആവശ്യമായ പരിചരണങ്ങൾ നൽകി സംരക്ഷി 
ക്കേണ്ടതാണ്. സർക്കാരിന്റെ ഉത്തമ താൽപര്യങ്ങൾക്ക് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ 
ഒപ്പിടുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തിദിവസങ്ങളിൽ ഈ ഓഫീസുമായി 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ 7 -3- 2009 - ന് മുമ്പായി ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
150 രൂപയും വിൽപന നികുതിയും അടച്ചാൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

പട്ടിക 


ലേലം ചെയ്യുന്ന 
മേലാദായം 


നമ്പർ 


ക്രമ ഫലവൃക്ഷങ്ങൾ 

- നിൽക്കുന്ന 
ആഫീസിന്റെ 

പേര് 
- (1) 
- ( 2 ) 


ഫലവൃക്ഷങ്ങളുടെ ഫലവൃക്ഷങ്ങൾ 
വിവരം 

നിൽക്കുന്ന 
ഇനം എണ്ണം സ്ഥലം 


ലേലം ചെയ്യുന്ന നിരതദ്രവ്യം 
ഉദ്യോഗസ്ഥന്റെ രൂപ് 
പേരും സ്ഥലവും 


- ( 1 ) 


(3 ) 


( 5 ) 


| ( 6 ) 


തെങ്ങ് 5 


30 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ഓഫീസ് 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ, മലമ്പുഴ 


ഫിഷറീസ് ഡെപ്യൂട്ടി നാളികേരം 
ഡയറക്ടർ ഓഫീസ് 
കോമ്പൗണ്ട് 
ദേശീയ മത്സ്യക്കുഞ്ഞ് നാളികേരം 
ഉൽപാദനകേന്ദ്രം, 
മലമ്പുഴ 


70 


350 


2 ഫിഷറീസ് അസിസ്റ്റന്റ് തെങ്ങ് 

ഡയറക്ടർ ഓഫീസ് 


ഫിഷറീസ് അസിസ്റ്റന്റ് 350 
ഡയറക്ടർ ഓഫീസ്, 
ദേശീയ മത്സ്യക്കുഞ്ഞ് 
ഉൽപാദനകേന്ദ്രം, മലമ്പുഴ 


3rd MARCH 2009). 


FISHERIES DEPARTMENT 


- (1) 


( 2 ) 


(3 ) 


- ( 5) 


3 


ഫിഷറീസ് സബ് തെങ്ങ് 15 
ഇൻസ്പെക്ടർഓഫീസ്, കരിമ്പന 4 
പോത്തുണ്ടി 


പോത്തുണ്ടി ഡാം 
ഓഫീസ് 
പരിസരം 


നാളികേരം 
പനമ്പട്ട 


ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർ 
പോത്തുണ്ടി 


4 


15 


60 


ഫിഷറീസ് സബ് 

തെങ്ങ് 

- 
ഇൻസ്പെക്ടർഓഫീസ്, മാവ് 
മംഗലം ഡാം 

പുളി 
പൂള 


ഫിഷറീസ് സബ് നാളികേരം ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർഓഫീസ്, കായ്ഫലങ്ങൾ ഇൻസ്പെക്ടർ 
മംഗലം ഡാം 

മംഗലം ഡാം 
പരിസരം 


പ്ലാവ് 


തെങ്ങ് 23 


നാളികേരം 


- 


140 


ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർഓഫീസ്, 
മീങ്കര 


മീങ്കര ഫിഷറീസ് 
സബ്ഇൻസ്പെക്ടർ 
ഓഫീസ് പരിസരം 


ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർ 
മീങ്കര 


6 


പന 


26 


26 


- 


30 


ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർഓഫീസ്, 
ചുള്ളിയാർ 


ചുള്ളിയാർ ഫിഷറീസ് പനമ്പട്ട 
സബ്ഇൻസ്പെക്ടർ 
ഓഫീസ്പരിസരം 


ഫിഷറീസ് സബ് 
ഇൻസ്പെക്ടർ 
ചുള്ളിയാർ 


ലേലത്തീയതിയും സമയവും - 10 - 3 - 2009, 11 മണി. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


മലമ്പുഴ. 


